ഇമ്മാനുവലിന്റെ 
സ്വപ്നം 
ആവേശകരമായ 
ഒരു സംഭവ കഥ 


-24 


ഇമ്മാനുവലിന്റെ 
സ്വപ്നം 


ഒരു സംഭവ കഥ 


ലോറി ആൻ തോംസൺ 
ചിത്രം: സീൻ ക്വാൾസ് 
മലയാളം: കെ . കെ .കൃഷ്ണകുമാർ 


ഘാന 


ACCM 
ആക്ര 


പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഘാനയിൽ ഒരു 
ആൺകുഞ്ഞു പിറന്നു . 
പകൽ വെളിച്ചത്തിൽ 
വെട്ടിത്തിളങ്ങുന്ന 
രണ്ടു കണ്ണുകൾ.. 
അവന്റെ നെഞ്ചിൽകൂട്ടിൽ നിന്ന്ഉച്ചത്തിൽ 
കരച്ചിൽ പുറത്ത് വരുന്നുണ്ടായിരുന്നു .. 
അവൻരണ്ടു കൈപ്പത്തികളും തുറന്നടച്ചു 
കൊണ്ടേയിരുന്നു . 
പക്ഷെ അവന്റെ ഒരു കാൽമാത്രമേ 
അനങ്ങിയിരുന്നുള്ളൂ . 


ഒരുപാടു പേർ ആ കുഞ്ഞിനെകണ്ട് 
പരിഭ്രാന്തരായി 
പലരും അവനെ ഒരു ശാപമായികണ്ടു . 
അവന്റെഅച്ഛൻ നാടു വിട്ടു പോയി. 
പക്ഷെ അമ്മ ശുഭാപ്തി വിശ്വാസത്തോടെ 
അവനോടൊപ്പം ഉണ്ടായിരുന്നു . 
കംഫർട്ട്എന്നായിരുന്നു 
അമ്മയുടെ പേര് 
അവർ സീമന്തപുത്രന്ഇമ്മാനുവൽ എന്ന് 
പേരിട്ടു . ഇമ്മാനുവൽ എന്ന വാക്കിന് 
“ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട് 
എന്നാണ് അർഥം 


ഇമ്മാനുവൽ വലിയ കുട്ടിയായപ്പോൾ 
അവന്റെഅമ്മ കംഫർട്ട് അവനോടു പറഞ്ഞു : 
“ മോനേ നീ ആഗ്രഹിക്കുന്നത്എന്തും നിനക്ക് 
കിട്ടും. 
പക്ഷെ അതിനു നീ സ്വന്തമായി 
പരിശ്രമിക്കണം 
. 


പതിയെപ്പതിയെ അവൻ 
നിരങ്ങാനും ചാടിച്ചാടി നടക്കാനും 
പഠിച്ചു . 


വെള്ളം 
കൊണ്ടുവരാനും ഉയരം 
കുറഞ്ഞ തെങ്ങിൽ 
കയറി തേങ്ങയിടാനും 
പഠിച്ചു 


ചെരുപ്പ് പോളിഷ്ചെയ്തു കുറേശെ 
പണമുണ്ടാക്കാനും അവൻ പഠിച്ചു . 


ഭിന്ന ശേഷിക്കാരായ ഒരുപാടു കുട്ടികൾക്ക് 
സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. 
പക്ഷെ ഇമ്മാനുവലിന്റെ അമ്മ എന്നും അവനെ 
ഒക്കത്തിരുത്തി 
സ്കൂളിൽ കൊണ്ടുപോയിരുന്നു . 
അങ്ങിനെയിരിക്കെ ഒരു ദിവസം അമ്മ അവനോടു 
പറഞ്ഞു : “ മോനേ നീയിപ്പോനല്ലോണം കനം വച്ചു .” 


T 


| 


അന്ന്മുതൽ ഇമ്മാനുവൽ ഒറ്റക്കാലിൽ 
ചാടിച്ചാടി സ്കൂളിൽ പോകാനും 
വരാനും തുടങ്ങി. 
സ്കൂളിലേക്ക് അവന്റെ വീട്ടിൽ നിന്ന് 
രണ്ടു മൈൽ ദൂരമുണ്ടായിരുന്നു . 
അത്രയും ദൂരം എന്നും അവൻ ഒറ്റയ്ക്ക് 
യാത്ര ചെയ്തു . 


തുടക്കം മുതലേ അധികമാരും 
അവനോടൊപ്പം കളിക്കാൻ 
കൂടിയിരുന്നില്ല. അങ്ങിനെയിരിക്കെ 
ഇമ്മാനുൽ സ്വന്തമായി സമ്പാദിച്ച പണം 
കൊണ്ട് ക്ലാസ്സിലെ മറ്റാരുടെയും കയ്യിൽ 
ഇല്ലാത്ത ഒരു സാധനം വാങ്ങി. 
അതെന്താന്നോ? ഒരു പുതുപുത്തൻ 
ഫുട്ബാൾ! 
തന്നെ കൂടെകൂട്ടി കളിപ്പിക്കാൻ തയ്യാറുള്ള 
കൂട്ടുകാരെയൊക്കെ ഇമ്മാനുവൽ ഒപ്പം 
കൂട്ടി 
. അങ്ങിനെയിരിക്കെ മുത്തശ്ശി 
അവനൊരു ഊന്നുവടി വാങ്ങിക്കൊടുത്തു 
ഇമ്മാനുവൽ ഉന്നു വടിയിൽ ഊന്നിനിന്നു 
കൊണ്ട് കേടില്ലാത്ത കാലുകൊണ്ട് 
ഫുട്ബോൾ അടിച്ചു തകർത്തു ! 
ഇപ്പൊ കൂട്ടുകാർക്കെല്ലാം 
ഇമ്മാനുവലിനെക്കുറിച്ച് 
വലിയ മതിപ്പാണ്. - 


ഇമ്മാനുവലിന്റെ കൂട്ടുകാർ ഇടക്കിടെ ഉച്ചഭക്ഷണത്തിനുള്ള പണം 
മിച്ചം പിടിച്ചു സൈക്കിൾ വാടകക്കെടുത്തു ചവിട്ടുമായിരുന്നു . 
ഇമ്മാനുവലിനു അവരെപ്പോലെ സൈക്കിൾ ചവിട്ടാൻ കഴിയുമോ? 
ഒരു ദിവസം ഇമ്മാനുവലിന്റെ സുഹൃത്തായ ഗോഡ്വിൻ അവനെ 

സൈക്കിളിൽ ഇരുത്തി 
മുന്നോട്ടൊരു തള്ള് കൊടുത്തു . 
പക്ഷെ ബാലൻസ് കിട്ടാതെ ഇമ്മാനുവൽതാഴെ വീണു . 
അവൻ ഒന്നല്ല പലവട്ടം . 

സൈക്കിളിൽ നിന്ന് വീണു .. 
പക്ഷേ ഒടുവിൽ... 


അവൻ സൈക്കിൾ ചവിട്ടാൻ 
പഠിക്കുക 
തന്നെചെയ്തു . 


ഇമ്മാനുവലിനു പതിമൂന്നു വയസ്സ് പ്രായമായ 
സമയത്ത് അവന്റെഅമ്മ കംഫർട്ട് ഗുരുതരമായ 
രോഗം ബാധിച്ചു കിടപ്പായി. അവർക്ക് മാർക്കറ്റിൽ 
പോയി പച്ചക്കറി വിൽക്കാൻ വയ്യാതായി. 
ഇമ്മാനുവലിന്റെ അനിയനും അനിയത്തിയും തീരെ 
കുഞ്ഞുങ്ങളായിരുന്നു . 
അവർക്ക് എന്തെങ്കിലും ജോലിചെയ്യാൻ 
കഴിയുമായിരുന്നില്ല . 


ഇമ്മാനുവൽ മാത്രമായി കുടുംബത്തിന്റെ ഏക 
ആശയം. അങ്ങിനെയിരിക്കെ , അമ്മയുടെ വിലക്കുകൾ 
അവഗണിച്ചു കൊണ്ട്ഒരു ദിവസം രാത്രി അവൻ 
ഘാനയുടെതലസ്ഥാനമായ ആക്രയിലേക്ക് തീവണ്ടി 
കയറി. അവന്റെ പട്ടണത്തിൽ നിന്ന് 150 മൈൽ 
ദൂരെയായിരുന്നു ആക്ര. ഇമ്മാനുവൽ ഒറ്റക്കായിരുന്നു .. 
രണ്ടു വർഷത്തിനു ശേഷംമാത്രമാണ്താൻതന്റെ 
കുടുബത്തിൽ മടങ്ങിഎത്തുക എന്ന കാര്യം 
ഇമ്മാനുവലിനു അന്ന്അറിയില്ലായിരുന്നു . 


ആകയിലെത്തിയ 
ഇമ്മാനുവലിന്റെ മനസ്സ് നിറയെ 
പ്രതീക്ഷയായിരുന്നു . 
നഗരം നിറയെ ആളുകൾ.. 
പക്ഷെ .... ആരുംഅവനു ജോലി 
നല്കാൻ തയ്യാറായിരുന്നില്ല . 


e 0 


) O 


കച്ചവടക്കാരും ഹോട്ടൽ ഉടമകളും അവനെ 
ഭിക്ഷ യാചിക്കാൻ പ്രേരിപ്പിച്ചു . 
മറ്റുള്ള ഭിന്ന ശേഷിക്കാർ അങ്ങിനെയാണ് 
കഴിഞ്ഞിരുന്നത്.പക്ഷെ ഇമ്മാനുവൽ ഭിക്ഷ 
യാചിച്ചു ജീവിക്കാൻ തയ്യാറായിരുന്നില്ല . 
ഒടുവിൽ ഒരു തട്ടുകടക്കാരൻ അവന് ജോലി 
നല്കാൻ തയ്യാറായി. അയാൾ അവനു 
താമസിക്കാനുള്ള സ്ഥലവും നൽകി. 


0 od 


5 ംംം 


oregroun 


ಹಿರಿಯರಿಗೆ 
ಗಿರಿಗಿಗಿಗಿಗಿಗಿಗಿ 


കടയിൽ വില്പന ജോലി ഇല്ലാത്ത സമയത്ത് 
അവൻചെരുപ്പ് പോളിഷ്ചെയ്തു 
പണമുണ്ടാക്കി. അധ്വാനിച്ചുണ്ടാക്കുന്ന 
പണംമുഴുവൻ അവൻ വീട്ടിലേക്ക് 
അയച്ചു കൊടുത്തു കൊണ്ടിരുന്നു . 


ഒരു ദിവസം പോളിഷ് വാങ്ങാനായി ഒരു 
കടയിൽചെന്ന ഇമ്മാനുവൽ പിച്ചക്കാരനെന്നു 
കരുതി കടക്കാരൻ ആട്ടിയോടിച്ചു . 
അപമാനം സഹിക്കാനാവാതെ 
ഇമ്മാനുവൽ കയ്യിൽ കരുതിയിരുന്ന പണം 
കൌണ്ടറിൽ വലിച്ചെറിഞ്ഞു . 
തെറ്റ്മനസ്സിലാക്കിയ 
കടക്കാരൻ മാപ്പു പറഞ്ഞുവെങ്കിലും 
ഇമ്മാനുവലിനു ആ അപമാനം ഒരിക്കലും 
മറക്കാൻ കഴിഞ്ഞില്ല . 


- ഇതിനിടെ അമ്മ കംഫർട്ടിന്റെ ആരോഗ്യസ്ഥിതി വളരെ 
മോശമായി എന്നറിഞ്ഞപ്പോൾ ഇമ്മാനുവൽ നാട്ടിൽ 
തിരിച്ചെത്തി അമ്മയെ ശുശ്രൂഷിച്ചു . 


- വിധി അവരെ കൈവിട്ടു തുടങ്ങിയ ആ ക്രിസ്തുമസ് 
- നാളിൽ, കട്ടിലിൽ കിടന്നുകൊണ്ട് അമ്മ മോനോടു 
പറഞ്ഞു : “ മോനേ, മറ്റുള്ളവരെഎപ്പോഴും ആദരിക്കണം, 
കുടുംബത്തെനന്നായി നോക്കണം 
ഒരിക്കലും ഭിക്ഷ യാചിക്കരുത്.. 
ഒരിക്കൽപ്പോലും നിരാശനാവരുത് 
.” 


- പിറ്റേന്ന്രാവിലെ ഇമ്മാനുവലിന്റെ പ്രിയപ്പെട്ട അമ്മ 

എന്നന്നേക്കുമായി വിടപറഞ്ഞു . 
- ഇമ്മാനുവൽ വല്ലാതെ ദുഖിച്ചു . 
പക്ഷെ അമ്മയുടെഅവസാന വാക്കുകൾ (te - 
- അവനു ലഭിച്ച വിലപ്പെട്ട വരദാനമായി മാറി. 
- ആ വാക്കുകൾ പൂർണമായി മാനിച്ചു കൊണ്ട് 
- ഭിന്നശേഷിക്കാർ കഴിവില്ലാത്തവർ അല്ല എന്ന് അവൻ 

തെളിയിച്ചു . 
- അവനു മഹത്തായ ഒരു സ്വപ്നമുണ്ടായിരുന്നു . - 
അത് നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയും. 


* * 


DED 


ഇമ്മാനുവൽ തികഞ്ഞ 
ബുദ്ധിശാലിയായിരുന്നു . 
കൂടാതെ ധീരനും സാഹസികനും. 
അവന്റെ ഒരു കാലിനു നല്ല ശക്തിയുണ്ടായിരുന്നു . 


ഒരു സൈക്കിൾ കിട്ടിയാൽ പലതും നടക്കും. 


സൈക്കിളിൽ ഘാനയിൽ ഉടനീളം സഞ്ചരിക്കാനായി 
ഇമ്മാനുവൽ ഒരു പദ്ധതി തയ്യാറാക്കി. പക്ഷേ 
അവന്റെ കഴിവിൽ വിശ്വസിക്കാൻ ആദ്യം ആരും 
തയ്യാറായില്ല . 
പിന്നീട് ഇമ്മാനുവൽ കാലിഫോർണിയയിലെ 
സാൻഡ്യാഗോവിൽ ഭിന്ന ശേഷിക്കാരായ 
അഞ്ജറ്റുകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന Challenged 
Athlete s Foundation എന്ന സംഘടനക്കു 
ഒരു കത്തെഴുതി 


അവർ ഇമ്മാനുവലിനു ഒരു നല്ല സൈക്കിൾ 
അയച്ചു കൊടുത്തു . ഒപ്പം ഹെൽമറ്റ്, സോക്സ് 
, 
കൈയ്യുറകൾ തുടങ്ങിയ അനുസാരികളും! 


apമലയാ 


- 


2 


ഇമ്മാനുവൽതന്റെസുദീർഘമായ യാത്രക്കുള്ള 
തയ്യാറെടുപ്പ്ആരംഭിച്ചു . ആദ്യം അവൻതങ്ങളുടെ 
പ്രദേശത്തെ ഗുരു മൂപ്പനെകണ്ട്അനുഗ്രഹം വാങ്ങി. 


പിന്നീട് അവൻ വീടുകൾ തോറും കയറിയിറങ്ങി സഹായാഭ്യർഥന നടത്തി. 
ഒടുവിൽ തന്നെ അനുഗമിക്കുന്നതിനായി ഒരു ടാക്സി ഏർപ്പാടാക്കി. 
അവന്റെ ചില ഉറ്റ സുഹൃത്തുക്കളാണ് 
ടാക്സിയിൽ ഉണ്ടായിരുന്നത്. ഒപ്പം, കുടിവെള്ളം 
, 
ക്യാമറാ തുടങ്ങിയവയും കരുതിയിരുന്നു . 
ഇമ്മാനുവൽതന്റെ ഇടത്തേക്കാൽ സൈക്കിളിന്റെ ഫ്രെയ്മിൽ 
ബലമായി കെട്ടി വച്ചിരുന്നു .എന്നിട്ട് അവൻതന്റെ വലത്തെ 
കാൽകൊണ്ട് സൈക്കിൾ പെഡൽ ഉഷാറോടെ 
- ചവുട്ടിമുന്നേറി. 


ഇമ്മാനുവൽ തിരക്ക് നിറഞ്ഞ 
ആക്രാ നഗരത്തിലൂടെ സൈക്കിൾ ചവുട്ടി 
മുന്നേറി. അവൻ മഴക്കാടുകളും മാമലകളും 
കൂലംകുത്തിഒഴുകുന്ന നദികളും താണ്ടി 
..ഓഡം 
വനങ്ങളും വാഴപ്പഴത്തോട്ടങ്ങളും പിന്നിട്ടു . 
പിന്നീട് അവൻ കുമാസി പട്ടണത്തിലെ കൂറ്റൻ 
മാർക്കറ്റിൽ എത്തിച്ചേർന്നു . ഹൈവേയിൽ 
സഞ്ചരിക്കവേ പടു കൂറ്റൻ ട്രക്കുകൾ അവനെ 
കടന്നു പോയി. ഘോര വനങ്ങൾതാണ്ടവേ 
വന്യമൃഗങ്ങൾഅവനെ അസ്വസ്ഥനാക്കി. 
- വിശാലമായ പുൽ മൈതാനം കടന്നു അവൻ 
പുരാതനമായ തമാലെ പട്ടണത്തിൽഎത്തി 
. 
നിരവധി കയറ്റിറക്കങ്ങൾതാണ്ടിക്കടന്ന്അവൻ 
തന്റെ രാജ്യത്തിലൂടെതലങ്ങും വിലങ്ങും 

സൈക്കിൾ ഓട്ടി. അവന്റെകുപ്പായത്തിൽ 
ഘാനയുടെപതാകാവർണങ്ങൾ തിളങ്ങി. 
കൂടാതെ “ പോജോ”എന്നൊരു 
വാക്കും. പോളോ 
എന്ന വാക്കിന് 
“ഭിന്ന ശേഷിക്കാരൻ" എന്നാണർത്ഥം 


. / 


TH 


oor 


യാത്രക്കിടയിൽ ഇമ്മാനുവൽ 
ഒരുപാടു പേരോടു സംസാരിച്ചു . 
അവരിൽ ചിലർ ഭിന്ന ശേഷി 
ക്കാരായിരുന്നു . മറ്റു ചിലർ പൂർണ 
ആരോഗ്യവാന്മാരും . അവൻ 
ദരിദ്രരായ അനേകം 
കൃഷിപ്പണിക്കാരോടും ജന്മിമാരോടും 
കുശലം പറഞ്ഞു . ധാർമിക 
ഗുരുക്കന്മാർ, സർക്കാർ 
ഉദ്യോഗസ്ഥന്മാർ, പ്രത്ര ലേഖകർ 
എന്നിവരോടെല്ലാം വർത്തമാനം 
പറയാനും അവനു അവസരം 
ലഭിക്കുകയുണ്ടായി. 


THE POZO 


എല്ലാവരുംതന്നെകാണണം 
തന്റെഭിന്ന ശേഷിഎന്തെന്ന് 
അറിയണം 
തനിക്കു പറയാനുള്ളത് 
കേൾക്കുകയും തന്റെസന്ദേശം 
മനസ്സിലാക്കുകയും ചെയ്യണം. 
ഇതായിരുന്നു ഇമ്മാനുവലിന്റെ 
ആഗ്രഹം. 


ഇമ്മാനുവൽ എത്രത്തോളം ദൂരം സഞ്ചരിച്ചുവോ 
അത്രത്തോളം കൂടുതൽ ആളുകൾ അവനെ ശ്രദ്ധിക്കാൻ 
തുടങ്ങി. കുട്ടികൾ അവനെകാണുമ്പോൾ 
ആവേശത്തോടെ കൈകൊട്ടി സ്വീകരിച്ചു . 
ഭിന്ന ശേഷിക്കാർ അവനെ കാണാൻ സ്വന്തം വീട്ടിൽ 
നിന്നും പുറത്തിറങ്ങി വന്നു . അവരിൽ പലരും വീട്ടിൽ 
നിന്ന്പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു . 
ഒരിക്കൽ ആളുകൾ അവഹേളിച്ചിരുന്ന ആ ബാലൻ 
ഇന്നൊരു ദേശീയ ഹീറോ ആയിമാറിക്കഴിഞ്ഞു . 


ഒടുവിൽ ഇമ്മാനുവൽ രോമാഞ്ചജനകവും 
അവിസ്മരണീയവുമായ ആ യാത്ര 
അവസാനിപ്പിച്ചു . ഘാനയുടെ തെക്കു ഭാഗത്തുള്ള 
കടൽത്തീരം വരെ യാത്ര ചെയ്ത് അവിടെ നിന്ന് 
ആക്രാ നഗരത്തിൽ മടങ്ങിയെത്തിയ ശേഷമാണ് 
ഇമ്മാനുവൽ യാത്ര അവസാനിപ്പിച്ചത്. നാനൂറു 
മൈൽ ദൂരം സഞ്ചരിക്കാൻ വെറുംപത്തു 
ദിവസമാണ്അവന് വേണ്ടിവന്നത്. 


The roze 


ഇമ്മാനുവലിന്റെ ഈ നേട്ടം അവനെയും കടന്നു ഒരുപാടു ദൂരം 
മുന്നോട്ടു പോയി.അത്ഭുതകരമായ ഒരു പ്രവർത്തനം 
നടത്തുന്നതിനു കേവലം ഒരു കാൽ ധാരാളമാണ് ആ 
ധീരബാലൻ തെളിയിച്ചു , ഏകനായ ഒരു മനുഷ്യൻ 
വിചാരിച്ചാൽ ഈ ലോകംതന്നെ മാറ്റി മറിക്കാനാവുമെന്നും. 


“ ഈ ലോകത്ത് പരിപൂർണരായി ആരുമില്ല .പക്ഷെ നമുക്കോരോരുത്തർക്കും 
സാധ്യമാകും വിധം നന്നായി കാര്യങ്ങൾചെയ്യാനുള്ളപരിശ്രമത്തിൽ ഏർപ്പെടാൻ 
തീര്ച്ചയായും കഴിയും "- ഇമ്മാനുവൽ 


- ലേഖകന്റെരണ്ടു വാക്ക് 
ഇമ്മാനുവലിന്റെ പരിശ്രമങ്ങൾ ഇപ്പോളുംപുരോഗമിക്കുകയാണ്. 2001 ൽ 
ആദ്യമായി ഘാനയിൽ ദീർഘ ദൂര സൈക്ളിങ്ങി നു ആദ്യമായി തയ്യാറാവുമ്പോൾ 
അദ്ദേഹത്തിനു 24 വയസ്സായിരുന്നു പ്രായം . അതേത്തുടർന്ന്അദ്ദേഹം 
സുപ്രധാനമായ അനേകം അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി . 
അദ്ദേഹം നൈക്ക്, ESPN പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. 2004 ൽ നടന്ന കൈറോ 
ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപവാഹകനാവാനുള്ളബഹുമതി ഇമ്മാനുവേലിനു 
ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് അത്യന്തംആവേശകരമായ ഒരു 
ഡോകുമെന്ററി ഫിലിം നിർമിക്കപ്പെട്ടിട്ടുണ്ട് 
. * Emmanuel s Gift " എന്നാണ് ഇതിനു 
പേരു . 
- 2006 ൽ ഇമ്മാനുവലിന്റെ സൈക്കിൾ യാത്രയുടെയും അതിനെ പിൻ തുടർന്നു 
ണ്ടായ രാഷ്ട്രീയ സമ്മർദങ്ങളുടെയും ഫലമായി ഘാനയിലെ പാർലമെണ്ട്ഒരു 
“ഭിന്നശേഷി അവകാശ ബിൽ പാസാക്കുകയുണ്ടായി. ഈ ബില്ലിലെ വ്യവസ്ഥകൾ 
അനുസരിച്ചു സാമാന്യ ജനങ്ങൾക്ക് ലഭ്യമാവുന്ന എല്ലാ സൌകര്യങ്ങളും ഭിന്ന 
ശേഷിക്കാർക്കും ലഭ്യമാക്കേണ്ടതുണ്ട് 
. “ ഘാനയിലെ ഭിന്ന ശേഷിക്കാരായ 
സഹോദരീ സഹോദരന്മാരെക്കുരിച്ചു ആലോചിക്കുമ്പോൾ ഞാൻ വളരെ 
സന്തോഷവാനാണ്. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഇമ്മാനുവേൽ 
അഭിപ്രായപ്പെട്ടത് 
- ഭിന്ന ശേഷിക്കാർക്കായുള്ളനിരവധി പ്രവർത്തനങ്ങളുടെതിരക്കിലാണ് 
ഇമ്മാനുവൽഇപ്പോഴും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ 
സ്കൂളിൽ 
പ്രവേഷിപ്പിക്കുന്നതിനും ആവശ്യമെങ്കിൽ അവർക്ക് വീൽചെയർ 
നൽകുന്നതിനുമായിഅദ്ദേഹം ഒരു കൊളർഷിപ്പ്ഫണ്ട്സമാഹാരിക്കുന്നുണ്ട് 
. 
ലോകമെമ്പാടുമുള്ളരാഷ്ട്രീയ നേതാക്കൾ, സ്വതന്ത്ര സംഘടനകൾ 
തുടങ്ങിയവരുമായി അദ്ദേഹം നിരന്തരം ആശയ വിനിമയം നടത്തുന്നുമുണ്ട് 
. ഭിന്ന 
ശേഷിക്കാർ കഴിവുകുറഞ്ഞവർ അല്ല എന്നസന്ദേശമാണ്അദ്ദേഹം നിരന്തരം 
പ്രചരിപ്പിക്കുന്നത്. 
ഇമ്മാനുവലിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നോക്കുക: 


EmmanuelsDream .org 


ഒരാൾ 


വിചാരിച്ചാൽ 
ലോകം മാറ്റി 


മറിക്കാം. 


